കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

- വിജ്ഞാപനം 
നമ്പർ സി3 - 1354 / 2009 - III. 

2009 മേയ് 7 . 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 6567/RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത് ഹയാത്തുൽ ഇസ്ലാം മഹൽ കമ്മിറ്റിക്ക് 
അവ കാ ശ പ്പെട്ട മാന ന്ത വാടി താലൂക്കിൽ തൊണ്ടർനാട് 
വില്ലേജിൽ റീ സർവെ 645/ 2- ൽ 1 ഏക്കർ 75 സെന്റ് സ്ഥലം 
വിൽപന നടത്തുന്നതിന് വഖഫ്മുത്തവല്ലി അപേക്ഷ സമർപ്പി 
ച്ചിരിക്കുന്നു . ടി വസ്തു വിൽപന സംബന്ധിച്ച് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ 
ആയത് ഈ വിജ്ഞാപനം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
15 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി . ഐ . പി . റോഡ്, 
എറണാകുളം, കൊച്ചി- 17 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
യാതൊരുവിധ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കു 
ന്നതല്ല എന്ന വിവരവും ബന്ധപ്പെട്ട എല്ലാവരേയും ഇതിനാൽ 
അറിയിക്കുന്നു. 


കൊച്ചി. 


- ( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ 

( ഇൻ- ചാർജ്) . 


വിജ്ഞാപനം 


നമ്പർ ഇ4- 363 / 2005 . 

2008 ജനുവരി 29 . 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4829 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാസർഗോഡ് ജില്ല , കാസർഗോഡ് 
താലൂക്ക്, ഇച്ചിലങ്കോട് ജുമാ മസ്ജിദിനവകാശപ്പെട്ട താഴെ 
പറയുന്ന വസ്തുക്കൾ തമ്മിൽ ഒത്തു മാറുന്നതിന് വഖഫ് 
മുതവല്ലി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 
| 1. വഖഫിനവകാശപ്പെട്ട റീ സർവെ 51/ 1- ൽപ്പെട്ട 11 
സെന്റ് വസ്തു ഇ . അബ്ദുള്ളയുടെ ഉടമസ്ഥതയി 

ള്ള 
റീ സർവ്വ 53/ 15 - ൽപ്പെട്ട 6 സെന്റ്, 51 / 2- ൽ 3 സെന്റ് 
എന്നീ വസ്തുക്കളുമായും. 
2. വഖഫിനവകാശപ്പെട്ട റീ സർവ്വ 49/ 2- ൽ 31 സെന്റ് 
വസ്ത പി . എ . കാസിമിന്റെ ഉടമസ്ഥതയിലുള്ള 

റീ സർവ്വ 84 / 4- ൽ 30 സെന്റ് വസ്തുവുമായും. 
3. വഖഫിനവകാശപ്പെട്ട റീ സർവെ 49 /1- ൽ 13 സെന്റ്, 
50/ 1- ൽ 17 സെന്റ് എന്നീ വസ്തുക്കൾ മൊയ്തീന്റെ 
ഉടമസ്ഥതയിലുള്ള റീ സർവ്വ 43 / 1 - ൽ 20 സെന്റ് 
വസ്തുവുമായും. 
4. വഖഫിനവകാശപ്പെട്ട റീ സർവ്വ 54 / 7 - ൽ 16 സെന്റ് 
വസ്ത മൊയ്തീൻ കുഞ്ഞിന്റെ ഉടമസ്ഥതയിലുള്ള 
സർവെ 53/ 8 - ൽ 6 സെന്റ് വസ്തുവുമായും. 
മേൽപറയുന്ന വസ്തുക്കൾ തമ്മിൽ ഒത്തുമാറുന്നതിന് 
ആർക്കെങ്കിലുംഎന്തെങ്കിലുംആക്ഷേപമോ അഭിപ്രായമോ 
നിർ ദ്ദേ ശമോ ഉണ്ടങ്കിൽ ആ യത് ഈ വിജ്ഞാ പനം 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസങ്ങൾക്കുള്ളിൽ ചീഫ് എക്സിക്യൂ 
ട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഇന്റർനാഷ 
ണൽ സ്റ്റേഡിയത്തിനു സമീപം, വി . ഐ . പി . റോഡ്, കലൂർ, 
കൊച്ചി-17 എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ട 
താണ്. നിശ്ചിത സമയപരിധിക്ക് ശേഷം ലഭിക്കുന്നവ നിരസി 
ക്കുന്നതാണെന്നുംഅറിയിക്കുന്നു. 


- ( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


കൊച്ചി-17 . 


